O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ഫെബ്രുവരി 22 
Tuesday , 22nd February 2022 


1191 കുംഭം 10 
10th Kumbham 1197 


1943 ഫാൽഗുനം 3 
3rd Phalguna 1943 


നമ്പർ 


8 


വാല്യം 11 
Vol . XI 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6512 


KERALA GAZETTE 


Part III 


Ernakulam District 


Paravoor Taluk 


NOTICE 


നമ്പർ : ബി3-12225 / 2021 


04-02-2022 


> 


പറവൂർ താലൂക്കിൽ മൂത്തകുന്നം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജോസ്.കെ.ടി , തോമസ് മകൻ , കൂട്ടാല 
ഓണത്തുകാട് , മൂത്തകുന്നം എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മൂത്തകുന്നം വില്ലേജിൽ പരേതന്റെ ഭാര്യ ബേബി ജോസ് , കൂട്ടാല , ഓണത്തുകാട് , 
മൂത്തകുന്നം , ബോധിപ്പിച്ച അപേക്ഷ മൂത്തകുന്നം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 24-04-2015 -ൽ മരണപ്പെട്ടതായും പരേതന്റെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ബേബി ജോസ് 


ഭാര്യ 


73 


2 


ബിയാട്രിസ് ടൈറ്റസ് 


മകൾ 


52 


നമ്പർ : ബി3-5233 / 2021 


04-02-2022 


പറവൂർ താലൂക്കിൽ ഏലൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പ്രസന്നകുമാർ , ശ്രീകൃഷ്ണ ഭവൻ , ഏലൂർ 
എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
ഏലൂർ വില്ലേജിൽ പരേതന്റെ ഭാര്യ പ്രേമലത.സി , ശ്രീകൃഷ്ണ ഭവൻ , ഏലൂർ ബോധിപ്പിച്ച അപേക്ഷ ഏലൂർ വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 16-03-2012 -ൽ 
മരണപ്പെട്ടതായും പരേതന്റെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


പ്രേമലത.സി 


ഭാര്യ 


53 


2 


| ആതിര പ്രസന്നൻ 


മകൾ 


25 


നമ്പർ : ബി3-73722021 


04-02-2022 


പറവൂർ താലൂക്കിൽ കോട്ടുവള്ളി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചു പോയ സി . എച്ച് . രഞ്ജിത്ത് , 
ഡോ.സി.എച്ച് . നാരായണൻ മകൻ , ബ്രീസ് വീട് , വളളുവളളി , കോട്ടുവളളി എന്നയാളുടെ അവകാശികൾക്ക് വിവിധ 
ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 

അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കോട്ടുവള്ളി വില്ലേജിൽ പരേതന്റെ ഭാര്യ 
മഹിജ , ബ്രീസ് വീട് , വളളുവളളി , കോട്ടുവളളി ബോധിപ്പിച്ച അപേക്ഷ കോട്ടുവള്ളി വില്ലേജ് ഓഫീസർ മുഖാന്തിരം 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6513 


Revenue Department 


22nd February 2022 


അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 15-05-2018 -ൽ 
മരണപ്പെട്ടതായും പരേതന്റെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 . 


ഡോ.പി.ലീലാവതി 


മാതാവ് 


78 


2 


| മഹിജ 


ഭാര്യ 


46 


3 


നമൃത 


മകൾ 


16 


4 


നെനിക 


മകൾ 


8 


നമ്പർ : ബി3-9333 / 2021 


09-02-2022 


പറവൂർ താലൂക്കിൽ കോട്ടുവള്ളി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കൊച്ചാപ്പി മാധവൻ , കൊച്ചാപ്പി മകൻ 
, തമ്പിപറമ്പിൽ ( ചെത്തിക്കാട്ട് , വീട് , കൈതാരം , കോട്ടുവളളി എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കോട്ടുവള്ളി വില്ലേജിൽ പരേതന്റെ മകൻ രാജീവ്.ടി.എം , 
തമ്പി പറമ്പിൽ ( ചെത്തിക്കാട്ട് ) വീട് , കൈതാരം , കോട്ടുവളളി ബോധിപ്പിച്ച അപേക്ഷ കോട്ടുവള്ളി വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 18-05-2003 -ൽ 
മരണപ്പെട്ടതായും പരേതന്റെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാർഗ്ഗവി 


ഭാര്യ 


80 


2 


| ഉഷ 


മകൾ 


64 


3 


കനകം 


| മകൾ 


58 


4 


| രാജീവ് 


മകൻ 


55 


5 


സിന്ധു 


മകൾ 


50 


6 


ഫമിൽദത്ത് 


മകൻ 


47 


നമ്പർ : ബി3-10322 / 2021 


09-02-2022 


അവകാശ 


പറവൂർ താലൂക്കിൽ മൂത്തകുന്നം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ രവി , ദാമോദരൻ മകൻ , കാട്ടിപ്പറമ്പിൽ 
വീട് , മാല്യങ്കര , മൂത്തകുന്നം എന്നയാളുടെ 

അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മൂത്തകുന്നം വില്ലേജിൽ പരേതന്റെ മരണപ്പെട്ട മകൾ കുസുമത്തിന്റെ മകൾ സൗമ്യ , 
പുല്ലാർക്കാട്ട് വീട് , മാല്യങ്കര , മൂത്തകുന്നം , ബോധിപ്പിച്ച അപേക്ഷ മൂത്തകുന്നം വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 31-12-2018 -ൽ മരണപ്പെട്ടതായും 
പരേതന്റെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6514 


KERALA GAZETTE 


Part III 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ലളിത 


മകൾ 


59 


2 


ലത 


മകൾ 


57 


3 


രാധ 


മകൾ 


53 


4 


ശാന്ത 


മകൾ 


51 


5 


സൗമ്യ ( മരണപ്പെട്ട മകൾ കുസുമത്തിന്റെ മകൾ 


23 


നമ്പർ : ബി3-59442021 


04-02-2022 


പറവൂർ താലൂക്കിൽ ഏലൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കുഞ്ഞുമോൻ.എം . കെ , അരിപ്പേപ്പാടത്ത് വീട് 
ഏലൂർ എന്നയാളുടെ 

അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി ഏലൂർ വില്ലേജിൽ പരേതന്റെ ഭാര്യ ബേബി , അരിപ്പേപ്പാടത്ത് വീട് , ഏലൂർ , ബോധിപ്പിച്ച അപേക്ഷ 
ഏലൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 02-01-2020 -ൽ മരണപ്പെട്ടതായും പരേതന്റെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ബേബി 


ഭാര്യ 


46 


നമ്പർ : ബി3-355 / 2022 


14-02-2022 


പറവൂർ താലൂക്കിൽ പുത്തൻവേലിക്കര വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജൂലിയ എം.എഫ് ഫ്രാൻസിസ് ഭാര്യ 
, കൈമാതുരുത്തി വീട് , പുത്തൻവേലിക്കര എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പുത്തൻവേലിക്കര വില്ലേജിൽ പരേതയുടെ മകൾ ജെയിൻ ഫ്രാൻസിസ്.കെ.എഫ് , 
കൈമാതുരുത്തി വീട് , പുത്തൻവേലിക്കര ബോധിപ്പിച്ച അപേക്ഷ പുത്തൻവേലിക്കര വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റം പരിശോധിച്ചതിൽ ടി ജൂലിയ എം.എഫ് 22-12-2021 -ൽ 
മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു . 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ജെസ്റ്റിൻ.കെ.എഫ് 


| മകൻ 


60 


2 


മകൾ 


58 


3 


ജോയ്സി ഫ്രാൻസിസ്.കെ 
ജെയിൻ ഫ്രാൻസിസ്.കെ.എഫ് 
| ജോജൻ ഫ്രാൻസിസ്.കെ 


മകൾ 


56 


4 


| മകൻ 


54 


നമ്പർ : ബി3-307 / 2022 


14-02-2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6515 


Revenue Department 


22nd February 2022 


പറവൂർ താലൂക്കിൽ വരാപ്പുഴ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വിലാസിനി , സുബ്രഹ്മണൻ.കെ.സി ഭാര്യ 
കാട്ടിൽ വീട് , മണ്ണംതുരുത്ത് , വരാപ്പുഴ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജാരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വരാപ്പുഴ വില്ലേജിൽ പരേതയുടെ മകൻ രതീഷ്.കെ.എസ് , കാട്ടിൽ വീട് , മണ്ണംതുരുത്ത് 
ബോധിപ്പിച്ച അപേക്ഷ വരാപ്പുഴ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടി വിലാസിനി 14-05-2007 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| മകൻ 


49 


രാജേഷ്.കെ.എസ് 
രതീഷ്.കെ.എസ് 


2 


| മകൻ 


39 


നമ്പർ : ബി3-449 / 2022 


16-02-2022 


പറവൂർ താലൂക്കിൽ പുത്തൻവേലിക്കര വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ റോസമ്മ മാത്യു . പി.ടി.മാത്യു ഭാര്യ , 
പാനിക്കുളങ്ങര വീട് , കുത്തിയതോട് , പുത്തൻവേലിക്കര എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പുത്തൻവേലിക്കര വില്ലേജിൽ പരേതയുടെ ഭർത്താവ് 
പി.ടി.മാത്യു , പാനിക്കുളങ്ങര വീട് , കുത്തിയതോട് , പുത്തൻവേലിക്കര ബോധിപ്പിച്ച അപേക്ഷ പുത്തൻവേലിക്കര വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടി റോസമ്മ 
മാത 24-07-2017 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്ന 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ത 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ഭർത്താവ് 


81 


2 


പി.ടി.മാത്യ 
ബിന്നി മാത്യൂസ് 
| ബിൻസി മാതൃസ് 


മകൻ 


52 


3 


മകൾ 


50 


4 


( ബിറ്റി മാത്യൂസ് എന്ന സിറീൻ ബീഗം 


മകൾ 


48 


5 


ബിജോയ് മാത്യുസ് 


മകൻ 


44 


നമ്പർ : ബി3-9353 / 2022 


16-02-2022 


പറവൂർ താലൂക്കിൽ ഏലൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ട്രീസ ജോൺ , തോമസ് ജോൺ ഭാര്യ , 
തൈപ്പറമ്പിൽ , തെക്കുംഭാഗം , ഏലൂർ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ഏലൂർ വില്ലേജിൽ പരേതയുടെ മകൻ ജസ്റ്റിൻ . ടി.ജെ , തൈപ്പറമ്പിൽ , തെക്കുംഭാഗം , 
ഏലൂർ ബോധിപ്പിച്ച അപേക്ഷ ഏലൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും 
മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടി ട്രീസ ജോൺ 11-06-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6516 


KERALA GAZETTE 


Part III 


നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


റോബി.ടി.ജെ ( റോബിൻ 


മകൻ 


60 


2 


ഷീബ 


മകൾ 


58 


3 


മകൻ 


56 


ഡിക്സൺ 
ജസ്റ്റിൻ.ടി.ജെ 


4 


മകൻ 


54 


5 


ഡീന 


മകൾ 


52 


നമ്പർ : ബി3-11521 / 2021 


16-02-2022 


പറവൂർ താലൂക്കിൽ കരുമാല്ലൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജോസഫ് ലെസ് ലി.വി.പി , സി.ടി.പീറ്റ 
ർ മകൻ , വെളിയിൽ വീട് , കരുമാല്ലൂർ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കരുമാല്ലൂർ വില്ലേജിൽ പരേതന്റെ മകൻ അലൻ വർഗ്ഗീസ് , വെളിയിൽ വീട് , 
കരുമാല്ലൂർ ബോധിപ്പിച്ച അപേക്ഷ കരുമാല്ലൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി . 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 05-07-2019 -ൽ മരണപ്പെട്ടതായും പരേതന്റെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഓമന ജോസഫ് ലെസ് ലി 


ഭാര്യ 


52 


2 


അലൻ വർഗ്ഗീസ് 


| മകൻ 


29 


3 


അഞ്ചു മരിയ 


മകൾ 


25 


നമ്പർ : ബി3-10829 / 2021 


16-02-2022 


അ 


പറവൂർ താലൂക്കിൽ മൂത്തകുന്നം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ശാന്തപ്പൻ , കൃഷ്ണൻകുട്ടി മകൻ , മാസംപടന് 
ന് വീട് , മാല്യങ്കര , മൂത്തകുന്നം എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മൂത്തകുന്നം വില്ലേജിൽ പരേതന്റെ മകൻ ഷബിൻ എം . എസ് , മാസംപടന്ന വീട് , 
മാല്യങ്കര , മൂത്തകുന്നം ബോധിപ്പിച്ച അപേക്ഷ മൂത്തകുന്നം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി . 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 08-11-2021 -ൽ മരണപ്പെട്ടതായും പരേതന്റെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ശാന്ത 


ഭാര്യ 


62 


2 


ഷാൻ 


മകൻ 


45 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6517 


Revenue Department 


22nd February 2022 


3 


ഷബിൻ 


മകൻ 


38 


നമ്പർ : ബി3-122182021 


04-02-2022 


പറവൂർ താലൂക്കിൽ കടുങ്ങല്ലൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ബഷീർ.കെ. കെ , കുഞ്ഞുമുഹമ്മദ് മക 
ൻ , മുട്ടത്തിൽ വീട് , കിഴക്കേ കടുങ്ങല്ലൂർ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കടുങ്ങല്ലൂർ വില്ലേജിൽ പരേതന്റെ ഭാര്യ നദീറ , മൂട്ടത്തിൽ വീട് , കിഴക്കേ കടുങ്ങല്ല 
ർ ബോധിപ്പിച്ച അപേക്ഷ കടുങ്ങല്ലൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മ 
രണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 08-12-2021 -ൽ മരണപ്പെട്ടതായും പരേതന്റെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


നദീറ 


ഭാര്യ 


42 


2 


| ഖദീജ 


മാതാവ് 


76 


3 


സഹോദരൻ 


57 


അബ്ദുൾ മജീദ് 
ഷാജഹാൻ 


4 


സഹോദരൻ 


55 


5 


നാസർ 


സഹോദരൻ 


47 


6 


റംല 


സഹോദരി 


46 


7 


ബുഷറ 


സഹോദരി 


43 


നമ്പർ : ബി3-573 / 2022 


05-02-2022 


പറവൂർ താലൂക്കിൽ കോട്ടുവള്ളി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ബീന.ടി.എം , കൊച്ചപ്പി മാധവൻ മകൾ 
തമ്പി പറമ്പിൽ ( ചെത്തിക്കാട്ട് ) , കൈതാരം , കോട്ടുവളളി എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കോട്ടുവള്ളി വില്ലേജിൽ പരേതയുടെ മാതാവ് ഭാർഗ്ഗവി , 
തമ്പിപറമ്പിൽ ( ചെത്തിക്കാട്ട് ) , കൈതാരം , കോട്ടുവളളി ബോധിപ്പിച്ച അപേക്ഷ കോട്ടുവള്ളി വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടി ബീന.ടി.എം 25-07-2008 -ൽ 
മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാർഗ്ഗവി 


മാതാവ് 


80 


നമ്പർ : ബി3-247 / 2022 


09-02-2022 


പറവൂർ താലൂക്കിൽ പുത്തൻവേലിക്കര വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കർമ്മിലി ജോസഫ് , ജോസഫ് 
ഭാര്യ , പടമാട്ടുമ്മൽ വീട് , പുത്തൻവേലിക്കര എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പുത്തൻവേലിക്കര വില്ലേജിൽ പരേതയുടെ മകൻ തോമസ്.പി.ജെ , പടമാട്ടുമ്മൽ വീട് , 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6518 


KERALA GAZETTE 


Part III 


പുത്തൻവേലിക്കര , ബോധിപ്പിച്ച അപേക്ഷ പുത്തൻവേലിക്കര വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടി കർമ്മിലി ജോസഫ് 10-12-2021 -ൽ മരണപ്പെട്ടതായും 
പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


അൽഫോൺസ് ജോയ് 


| മകൾ 


60 


2 


മോളി 


മകൾ 


58 


3 


സെബാസ്റ്റ്യൻ പി ജെ 


| മകൻ 


55 


4 


തോമസ് പി ജെ 


മകൻ 


53 


5 


മകൻ 


51 


6 


ഫ്രാൻസിസ് പി ജെ 
ആന്റണി പി ജെ 
| ബിജി വർഗ്ഗീസ് 


മകൻ 


47 


7 


മകൾ 


47 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 


Digitally signed by Salim A 
Date : 2022.02.22 02:28:23 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


